Kerala Gazette No . 18 dated 1st May 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര , എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് -17886/ 2017 . 

2018 ഫെബ്രുവരി 6 , 
വിഷയം:- -ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര വില്ലേജിൽ കൊട്ടാരക്കര പി. ഒ.യിൽ കീഴൂട്ട് വീട്ടിൽ 

ശ്രീമതി ലിസ്സി സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 20- 7- 2017, 25- 11- 2017 എന്നീ തീയതികളിലെ എഫ്.1-12521/17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 

6 - 3 -2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന് 


കൊട്ടാരക്കര 


കൊട്ടാരക്കര-22 


240 /5 


6,00,000 


Wet land 
- 1 ,50, 000 


ശ്രീമതി ലിസ്സി, 
കീഴൂട്ട് വീട്, 
കൊട്ടാരക്കര പി . ഒ., 
കൊട്ടാരക്കര 


Residential 

plot with 
Cor./Muni./Pan . 
road access 


നമ്പർ എഫ് - 26470/ 2017 . 

2018 ഫെബ്രുവരി 27. 
വിഷയം: -ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ M1-38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ല യിൽ കൊല്ലം താലൂക്കിൽ തൃക്കോവിൽവട്ടം വില്ലേജിൽ മുഖ ത്തല ശ്രീരം ഗ ത്തിൽ 

- ശ്രീ. ഗിരിലാൽ, കെ . എസ്. സമർപ്പിച്ച അപേക്ഷ . 

- (4) കൊല്ലം തഹശീൽദാരുടെ 6- 12 - 2017 - ലെ ബി 18 - 15382/ 16 -ാം നമ്പർ റിപ്പോർട്ട്. 
Gaz. No. 18 /2018 /DTP /CLR (Fair Value -Supplement). 

241 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6- 3-2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 

6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
ബ്ലോക്ക് നമ്പർ റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
നമ്പർ വിലയും 

ഒന്നിന്) 


40 , 000 


260 / 1 
260 / 2 


ശ്രീ . ഗിരിലാൽ, കെ . എസ്, കൊല്ലം തൃക്കോവിൽവട്ടം 
ശ്രീരംഗം, മുഖത്തല, 
തൃക്കോവിൽവട്ടം, 
കൊല്ലം 


Govt. 
Property 
Re. 1 


Residential 
plot with 
NH/PWD 
road access 


നമ്പർ എഫ് - 3126 / 2018. 


2018 ഫെബ്രുവരി 27 . 


വിഷയം: -- ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ M1-38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ നെടുവത്തൂർ വില്ലേജിൽ രഞ്ജിത്ത് ഭവനിൽ പ്രമോദ് 

സമർപ്പിച്ച അപേക്ഷ . 

(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 6- 2-2018 -ാം തീയതിയിലെ എഫ്.1- 829 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശ രിയാ യ 
ക്ലാസിഫിക്കേഷൻ ചേർത്തും അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവെ 
നമ്പർ 


6 - 3 - 2010 - ലെ 

പുനർ 
- വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


കൊട്ടാരക്കര 


നെടുവത്തൂർ- 9 


571/ 12 


38 , 000 


Wet land 
- 12 , 500 


ശ്രീ . പ്രമോദ്, 
രജിത്ത് ഭവനം, 
നെടുവത്തൂർ, 
കൊട്ടാരക്കര 


Residential 

plot with 
Cor./Muni./Pan . 

road access 


242 


നമ്പർ എഫ് - 192 / 2018. 


2018 ഫെബ്രുവരി 26. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന:- (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28A (fixation of fair value of land ) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊല്ലം ജില്ലയിൽ കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ കരി വാ ലൂർ സുനിൽ ഭവ നിൽ 

ശ്രീ. ബാലചന്ദ്രൻപിള്ള സമർപ്പിച്ച അപേക്ഷ . 


(3) 


കൊല്ലം തഹശീൽദാരുടെ 28 -12 - 2017 - ലെ ബി .18 - 27399 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ സാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


- St. 
- No. 


Bl. 
No. 


Re-survey 

No. 


Sub - 
Division 

No . 


Fair Value 
per Are 


37 


16 


Kalluvathukkal 


Kollam 


Parippally 


| 20 ,000 


GP 


Residential 
plot without 
road access 


നമ്പർ എഫ് - 2142 / 2018. 


2018 മാർച്ച് 12 . 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 


സെക്ഷൻ 28A ( fixation of fair value of land ) ചട്ടം 3( 7 ), ചട്ടം ( 4). 


- (2) കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ പൂ യ പ്പള്ളി വില്ലേജിൽ പൂവണ ത്തുംമൂട്ടിൽ വീട്ടിൽ 

- ശ്രീ . കേശവൻ നായർ സമർപ്പിച്ച അപേക്ഷ . 
(3) കൊട്ടാരക്കര തഹശീൽദാരുടെ 22 -1-2018 - ലെ എഫ്.1/ 6601/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Local Body 


Taluk 


Village 


Classification 


- Sl. 
No. 


Bl. 
No. 


Survey No . 


| Sub 
Division 

No . 


Fair Value 
per Are 


- 1 


33 


5 


| 22 


Kottarakkara 


Pooyappally 


15,000 


Pooyappally 

G P . 


Residential 

plot with 
Panchayath 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


243 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 
[ ഹാജർ: കെ . ദിവാകരൻ നായർ (ഇൻചാർജ്ജ്) 


നമ്പർ സി11- 153294 / 17. 


2018 ഫെബ്രുവരി 28. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - തിരു വല്ല താലൂക്കിൽ നെടുമ്പം വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 5 - ൽ റീസർവെ 199 /5 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന. (1) നെടുമ്പ്രം വില്ലേജിൽ പുത്തൻമഠം വീട്ടിൽ ശ്രീ . വിഷ്ണു നമ്പൂതിരി സമർപ്പിച്ച അപേക്ഷ . 

(2) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 28-12- 2017- ലെ എ2- 3450/ 17 നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നെടുമ്പം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 5 - ൽ റീസർവെ 199 / 5- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണ 
മെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . വിഷ്ണു നമ്പൂതിരി നൽകിയ അപേക്ഷയിൽ തിരുവല്ല റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം നെടുമ്പ്രം വില്ലേജിൽ 1747 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . വിഷ്ണു നമ്പൂതിരിയുടെ കൈവശത്തിലും 
കരംതീരുവയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 50,000 (അമ്പതിനായിരം ) ന്യായവില നിശ്ചയിച്ച് Residential 
plot with road access എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടുത്താ മെന്ന് സൂചന ( 2 ) തിരു വല്ല റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നെടുമ്പ്രം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 5- ൽ റീസർവെ നമ്പർ 199 /5- ൽപ്പെട്ട 
ഭൂമി "Residential plot with road access " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50, 000 (അമ്പതിനായിരം ) 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / TD തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി ഇതിന് 
പുറമേ കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 


No. C11- 153294/17. 


28th February 2018. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act , 1959 read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled hereto . 


SCHEDULE 


District — Pathanamthitta . 


Taluk — Thiruvalla . 


Survey 

No. 


Re -survey Re -survey 

Block No. 


Sub 
Division 

No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Village - Nedumpram. 
Fair value Revised Fair 

already value per Are 
fixed (1) 


5 


199 


5 


Panchayath 


Rs- 1 


50,000 


Residential 

plot with 
road access 


Collectorate , 
Pathanamthitta . 


(Sd.) 
District Collector (i/c). 


244 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ , ഐ . എ .എസ്.) 


നമ്പർ സി11- 161093 / 18 . 


2018 മാർച്ച് 22 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - കോഴഞ്ചേരി താലൂക്കിൽ കുള നട വില്ലേ ജിൽ ബ്ലോക്ക് 

നമ്പർ 07 - ൽ റീസർവ്വ നമ്പർ 84/9-2- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന : - (1) കുളനട , കൈപ്പുഴ മുറിയിൽ വള്ളിക്കുന്നിൽ, വടക്കേ ചരുവിൽ വീട്ടിൽ ശ്രീ. ശാമുവേൽ സമർപ്പിച്ച അപേക്ഷ . 

(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24-2- 2018 - ലെ 1007/ 18/ സി3 നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 84 / 9-2 - ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. ശാമുവേൽ നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന 
അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാ സ്ഥലം കുളനട വില്ലേജിൽ 5442 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ശാമുവേലിന്റെ കൈവശത്തിലും കരം 
തീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 50,000 ( അമ്പതിനായിരം ) ന്യായവില നിശ്ചയിച്ച് 
Residential plot with Corp ./ Mun./Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) പ്രകാരം അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ, കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 84/9-2- ൽപ്പെട്ട, 
ഭൂമി Residential plot with Corp ./ Mun./ Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ. ഒന്നിന് - 50,000 
(അമ്പതിനായിരം രൂപ മാത്രം) ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി 
ഇതിന് പുറമേ കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 


No. C11 -161093 /18 . 


22nd March 2018. 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub- rule 4 of the Kerala Stamp (Fixation of Fair Value of Land) 
Rules, 1995 , the Fair Value of the land in Pathanamthitta District is hereby fixed finally as shown in scheduled 
hereto : 


SCHEDULE 


District Pathanamthitta. 


Taluk - Kozhancherry. 


Survey 
No . 


Re -survey 

Block 


Re -survey. 

No . 


Sub 
Division 

No . 


Panchayath / 
Municipality 


Ward 
Number 


Classification 

by use 


Village — Kulanada . 
for 
Fair value Revised Fair 

already value per Are 
fixed (1) 


- 


7 


84 


9-2 


Panchayath 


50,000 


Residential 
| plot with Corp./ Mun./ 

Panchyath 
road access 


Collectorate , 
Pathanamthitta . 


( Sd.) 
District Collector. 


Gaz . No. 18 / 2018 /DTP /CLR ( Fair Value - Supplement). 


245 


തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ : വിനീത്, റ്റി . കെ .) 


നമ്പർ എ2- 4709 / 17 / കെ . ഡിസ്. 


2018 മാർച്ച് 7 . 


വിഷയം : - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജി സ്റ്റ റിൽ ഉൾപ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് - സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 ( 7), 

- ചട്ടം ( 4) 
- (2) ശ്രീ . എം . സി . തോമസ്, മാളിയേക്കൽ പറമ്പിൽ, ചേത്തലയ്ക്കൽവില്ലേജ് സമർപ്പിച്ച അപേക്ഷ 
(3) റാന്നി തഹശീൽദാരുടെ 29 - 11-2017 - ലെ എച്ച്1- 9669 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ സ്വയംഭരണ 


താലൂക്ക് 


വില്ലേജ് 


ബ്ലോക്ക് 
നമ്പർ 


സർവെ 
നമ്പരും 
- സബ് ക്ലാസിഫിക്കേഷൻ 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 

(ആർ 
ഒന്നിന്) 


സ്ഥാപനം 


- റാന്നി 


ചേത്തലയ്ക്കൽ 


51 


ഗ്രാമ പഞ്ചായത്ത് 
( പഴവങ്ങാടി) 


.. 


779/4-51 


12 , 000 


Residential plot 
with private 
road access 


സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188 /2014 / റ്റി . ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി 
ഇതിന് പുറമേ കണക്കാക്കാവുന്നതാണ്. 


- FORM " A 

[See Rule 4 ] 
NOTIFICATION 


No . A2- 4709 /2017/ K .Dis. 


7th March 2018. 


Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995, the fair value of the land in 
Pathanamthitta District is hereby fixed as shown in the schedule thereto: 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No. and 

Sub Division No. 


Classification 

by use 


Panchayath 


Ward 


Fair Value 

of the land 
fixed per Are 


| (3 ) 


(4) 


(5) 


( 6 ) 


Pathanamthitta 


Ranni 


Pazhavangadi 


12 ,000 


Chethackal 
Village , 
Survey No. 
779/ 4- 51 


Residential plot 
with private 
road access 


246 


നമ്പർ എ2- 4381 / 17 / കെ . ഡിസ്. 


2018 മാർച്ച് 13. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജി സ്റ്റ റിൽ ഉൾപ്പെടു ത്താതെപോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് - സംബന്ധിച്ച്. 


സൂചന (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7 ), 

ചട്ടം (4) 
(2) റാന്നി താലൂക്കിൽ, ചേത്തലയ്ക്കൽവില്ലേജിൽ താഴെമണ്ണിൽ ഏലിയാമ്മ എബ്രഹാം സമർപ്പിച്ച അപേക്ഷ 

| (3) റാന്നി തഹശീൽദാരുടെ 2 -11 - 2017 - ലെ എച്ച്1- 1377/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


ബ്ലോക്ക് 
| നമ്പർ 


സർവെ 
നമ്പരും 
സബ് 
ഡിവിഷൻ 
നമ്പരും 


ന്യായവില 

(ആർ 
ഒന്നിന്) 


ക്ലാസിഫിക്കേഷൻ 


റാന്നി 


ചേത്തലയ്ക്കൽ 


12 ,000 


ഗ്രാമ പഞ്ചായത്ത് 
( പഴവങ്ങാടി) 


785 /1ബി- 90 
785/ 1ബി 

86 - 2 


Residential 
plot without 
vehicle access 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി . ഡി തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി 
ഇതിന് പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
| [ See Rule 4] 
NOTIFICATION 


No. A2 - 4381/ 2017. 


13th March 2018. 


Whereas , it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 , the fair value of the land in 
Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No. and 

Sub Division No. 


Classification 

by use 


Panchayath 


Ward 


Fair Value 

of the land 
fixed per Are 


- (1) 


(2) 


( 3 ) 


- (4) 


(5) 


(6 ) 


Pathanamthitta 


Ranni 


Pazhavangadi 


12 ,000 


Chethackal 
Village, 
Survey No . 
785 /1B -90 , 
785/ 1B86-2 


Residential plot 

without 
vehicle access 


247 


നമ്പർ എ2- 2278 / 17 / കെ . ഡിസ്. 


2018 മാർച്ച് 14 . 


വിഷയം :- ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില ര ജി സ്റ്റ റിൽ ഉൾപ്പെടു ത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28എ ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3 (7), 

- ചട്ടം ( 4 ) 


(2) ശ്രീ. കുര്യൻ, തൂങ്കുഴിയിൽ, തിടനാട് മുറി, കൊണ്ടൂർ വില്ലേജ് മീനച്ചിൽ താലൂക്ക് സമർപ്പിച്ച അപേക്ഷ 

(3) റാന്നി തഹശീൽദാരുടെ 21- 10 - 2017 - ലെ എച്ച്1 - 3956 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ സ്വയംഭരണ 

സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


സർവ്വ 
നമ്പരും 
സബ് 
ഡിവിഷൻ 
നമ്പരും 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

( ആർ 
ഒന്നിന്) 


റാന്നി 


ചേത്തയ്ക്കൽ 


- ഗ്രാമ പഞ്ചായത്ത് 


781/1 


10,000 


വാഹന 
സൗകര്യമില്ലാത്ത 
റസിഡൻഷ്യൽ 


- പ്ലോട്ട് 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010- ലെ ന്യായവിലയുടെ 50 % വർദ്ധനകൂടി 
ഇതിന് പുറമേ കണക്കാക്കാവുന്നതാണ്. 


FORM " A 
[ See Rule 4 ] 
NOTIFICATION 


No. A2- 2278 /2017/ K .Dis. 

14th March 2018. 
Whereas, it is expedient to publish the Fair Value of land as required under Section 28A of the Kerala Stamp 
| Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules, 1995, the fair value of the land in 

Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of Name of Village and 
Taluk Survey No. and 

Sub Division No . 


Classification 

by use 


Panchayath 


Ward 


Fair Value 

of the land 
fixed per Are 


- (1) 


(2) 


(3) 


(4) 


(5) 


- ( 6) 


Pathanamthitta 


Ranni 


- Naranamoozhi 


. 


10 , 000 


Chethackal 
Village, 
Survey No. 
781 / 1 


Residential plot 

without 
vehicle access 


Revenue Divisional Office , 
Thiruvalla . 


| ( Sd.) 
Revenue Divisional Officer. 


248 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995. 

Now , therefore, it is hereby made known to the public that the Fair Value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re -survey Numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 1) thereof. 


(1) 


No. N -6253 /2017 /K .Dis . 


3rd March 2018 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kochi. 


Village - Palluruthy. 


Sl. 
No. 


Sy. Sub 
No. Division 

No. 


Re- Sy . Re-Sy. 
Block No. 


Re-Sy . 

Sub 
Division 

No . 


Municipality / Name & 
Panchayath / Number of 
Corporation Ward/ 

Local Body 


Name & 
Number Classification Fair Value 
of Ward by use per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


(7) 


(8) 


(9) 


(10) 


( 11) 


2263 
( A ) 


1222 


4 


10 


177 


8 


Panchayath 


Chellanam 


Cheriyakada 


Residential 3,00,000 

plot with 
Panchayath 
road access 


No . N -586 /2018 / K .Dis . 


8th March 2017 . 


SCHEDULE 


District - Ernakulam . 


Taluk - Kanayannur. 


Village — Maradu . 


SI. 
No. 


Sy. Sub 
No . Division 

No. 


R e - Sy. Re-Sy. 
Block No . 


Re - Sy . 

Sub 
Division 

No. 


Municipality / Name & 
Panchayath / Number of 
Corporation Ward / 

Local Body 
(7) (8) 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


( 10) 


(11) 


1881 


. 


.. 


14 


84 


4 


Municipality 


Maradu 
Municipality 


Ambala 
kadavu 


Residential 1,80,000 

plot with 
private road 

access 


Office of the Sub Collector, 
Fort Kochi. 


(Sd.) 
Sub Collector. 


Gaz . No. 18/ 2018 /DTP /CLR (Fair Value - Supplement). 


249 


10 


MALAPPURAM DISTRICT 


FORM “ C 
[See Rule 5 (8)] 


NOTIFICATIONS 


Whereas, it is expedient to publish a notification showing Revised Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub- rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 
1995 , the fair value of land in Malappuram District is hereby fixed as shown in the Schedule hereto : 


No. B1 -8846 /2015. 


21st February 2018 . 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub Division No. 


Municipality 


Ward Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(8 ) 


(1) 
Malappuram 


(2 ) 
Ernad 


(3 ) 
Vettilapara 
Survey No . 8/2 
0 .3714 Hectare 


1,00 ,000 


10 ,000 


Hill Tract 

with 
road access 


(2 ) 


No . B1- 17561/2016 . 


21st February 2018. 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub Division No. 


Municipality 


Ward Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(3) 


- (1) 
Malappuram 


(2 ) 
Ernad 


20,000 


Vettilapara 
Survey No. 6 /1 
0 .2024 Hectare 


Garden land 

without 
road access 


(3) 


No. B1-39649 /2016 . 


26th February 2018. 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub Division No. 


Municipality 


Ward Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(8 ) 


(1) 
Malappuram 


(2 ) 
Ernad 


... 


Wet land 


Wet land 


1, 00,000 


40 ,000 


(3 ) 
Urngattiry 
Block No. 27 
Re- Survey 

No. 336 / 1 
0 . 1390 Hectare 


250 


No . 35 -49529/2016 . 


26th February 2018. 


SCHEDULE 


Name of Name of 
District Taluk 


Municipality 


Name of 
Village and 

Survey 
number with 
Sub Division No . 


Ward Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 

Land 


(1) 


(2) 


(3) 


(4) 


(5) 


(6) 


(8) 


Malappuram Kondotty 


58,000 


45,000 


Kuzhimanna 

131/1/4 
Block No. 34 


Residence 
plot without 
road access 


No . B5-49531/2016 . 


26th February 2018. 


SCHEDULE 


Classification 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub Division No. 


Municipality 


Ward 


by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(1) 


(2) 


(3) 


(4) 


(5) 


( 


(7) 


(8) 


Malappuram 


Kondotty 


58,000 


45,000 


Kuzhimanna 

131/1/3 
Block No. 34 


Residence 

plot with 
Panchayath 
road access 


No . 35 -49532/2016 . 


26th February 2018 . 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub Division No. 


Municipality 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 

Land 


- (1) 


(2 ) 


(3) 


(8 ) 


Malappuram 


Kondotty 


60,000 


45 ,000 


Kuzhimanna 

131/ 1 /2 
Block No. 34 


Residential 
plot without 
road access 


251 


No. B1 -53058/2015 . 


2nd March 2018 . 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No . 


Municipality 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(1) 


(2) 


(3) 


(4) 


(5) 


(0 


( 8 ) 


Malappuram 


Eranad 


12, 30 ,000 


9 ,88 ,800 


Mancheri 
Re -survey 351/2 
0 .1062 Hectare 


Residential 

plot with 
Corporation / 
Panchayath / 
Municipality 
road access 


(8 ) 


No. B1- 17559 /2016 . 


9th March 2018 . 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No . 


Municipality 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 

Fair 
Value of 
Land 


(1) 


(2 ) 


(3) 


(7) 


(8) 


Malappuram 


Eranad 


1, 00 ,000 


20 , 000 


Vettilappara 
Survey No . 6 /1 
0 .2024 Hectare 


Garden land 

without 
road access 


Office of the District Collector, 
Malappuram . 


(Sd .) 
District Collector. 


WAYANAD DISTRICT 


FORM C 


[See Rule 5(8)] 


NOTIFICATION 


No. B5 - 2016 /8879/12 . 


27th March 2018. 


Whereas , it is expedient to publish a notification showing Revised Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 , read with sub-rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value 
of Land) Rules, 1995, the fair value of land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


252 


13 


SCHEDULE 


Name of Name of 
District Taluk 


Name of 
Village and 

Survey 
number with 
Sub division No. 


Corporation / 
Municipality / 
Panchayath 


Ward 


Classification 

by use 


Revised 
classification 

of land 


Revised 

Fair 
Value of 

Land 
per Are 

(8 ) 


(3 ) 


(1) 
Wayanad 


(2) 
Sulthan - 
bathery 


(4) 
Sulthanbathery 


(5) 
Katta - 
yad 


Sulthanbathery 
Re. Sy. No . 

525 / 13 
Block 18 


(6) 
Commercially 
Important Plot 


* 69 , 160 


Residential 

plot with 
Corporation / 
Municipality / 

Panchayath 
road access 


Office of the District Collector, 
Kalpetta , Wayanad . 


( Sd .) 
District Collector. 


KANNUR DISTRICT 

FORM ‘ A ’ 


[See Rule 4 ] 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp Act (Fixation of Fair Value of Land) Rule , 1995 ; 


Now , therefore , it is hereby made known to the public that the Final fair value for the land mentioned against each 
serial number, in respect of the land situated in the survey/re - survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in Column ( 11) thereof. 


(1) 


No . 8035/2016 /C . 


23rd February 2018 . 


SCHEDULE 


District — Kannur. 
Village — Eruvessi. 


Taluk — Taliparamba. 

Desom — Eruvessi. 


Nos 


Sub 
Division 

No. 


Sl. Sy. 
No. No. 


Division 


Re- Sy . Re - Sy . 
Block No. 


Become Re- 


Re - Sy. M 

Sub 
Division 


Municipality Name of Local Body 


sub 


isinalitu , Name of Local Body Name & 
Panchayath / 

Panchayath / Number Classification 
Municipality of Ward by use 


Fair Value 

per Are 


No . 


Corporation 


(1) 


(2) 


(3) 
.. 


(4) 
. 


(5) 
.. 


(6 
. 


(7) 
Panchayat 


(8) 
Eruvessi 


(11) 
27,500 


1 


54 


2 


54 


. 


. 


. 


. 


Panchayat 


Eruvessi 


30 ,000 


(9 ( 10 ) 
Chemperi- Residential 

plot with 
Panchayat 

road access 
Chemperi - Residential 

plot with 

private 

road access 
Chemperi- Garden land 

with 

road access 
Chemperi- Garden land 

without 
road access 


3 


54 


. 


Panchayat 


Eruvessi 


13,000 


4 


54 


.. 


.. 


.. 


. 


Panchayat 


Eruvessi 


13 ,000 


Gaz . No. 18 / 2018 /DTP /CLR (Fair Value - Supplement ). 


253 


No . 16255/17/C . 


23rd February 2018. 


SCHEDULE 


District - Kannur. 
Village - Peringome. 


Taluk — Taliparamba . 
Desom — Peringome. 


Sub 


Sl. 


Sy. 


Division 


Fair Value 

per Are 


No . No . 


Ne 


Re- Sy. 

Name of Local Body Name & 
Re- Sy. Re- Sy. 

Municipality/ 
Sub 

Panchayath / Number Classification 

Panchayath / 
Block No . Division 

Municipality of Ward by use 
Corporation 

Corporation 
(4) (5) (0 (7) 

(8) 

(9) (10 ) 


No 


Porn 


(11) 


(1) (2) 
01 317 


(3) 
1A Pt 


40 


187 


3 


Panchayat 


XIII 


4 ,000 


Peringome 
Vayakkara 


Residential 
plot without 
vehicular 
access 


Office of the Sub Collector, 
Thalassery . 


(Sd.) 
Sub Collector 


254 


